Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KL/TV ( N ) /12/ 12 -14 


GOVERY 


കേ 


രള സർക്കി 


ക്കാർ 


MMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


- No. 1 15 


18th September 2012 
2012 സെപ്റ്റംബർ 18 
27th Bhadra 1934 
1934 ഭാദം 27 


വാല്യം 1 [ 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


KOLLAM DISTRICT 

ലേല പരസ്യം 
നമ്പർ സി12 -15045 / 2005. 

2012 ആഗസ്റ്റ് 23. 
കൊല്ലം താലൂക്കിൽ ചിറ ക്കര വില്ലേജിൽ ബ്ലോക്ക് 
നമ്പർ 31- ൽ റീസർവെ നമ്പർ 278 / 39, 40, 12, 10 , 143, 38, 322 /5, 
194 / 28 , 15, 16 സർവ്വ സബ് ഡിവിഷൻ നമ്പരുകളിൽപ്പെട്ട 
വസ്തുക്കളിൽ 350 മൂട് റബ്ബർ, 83 മൂട് തെങ്ങ്, 13 മൂട് പ്ലാവ്, 
3 മൂട് മാവ് എന്നി വ യിൽ നിന്നുള്ള മേലാ ദായം 
28 - 9 - 2012 -ാം തീയതി പകൽ 11 മണിക്ക് ചിറക്കര വില്ലേജ് 
ഓഫീസിൽ വെച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽപന 
നടത്തുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 
നിശ്ചിത നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതും 
ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന കക്ഷിയുടെ 
പേരിൽ ലേലം താല്ക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും 
ലേലം കൊണ്ട്അപ്പോൾ തന്നെ ലേലതുകയും നിയ മാ 
നു സൃതമുള്ള വാറ്റും ഒടുക്കു വരുത്തേണ്ടതുമാണ്. റബ്ബർ 
ബോർഡ് നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രകാരമാണ് 
റബ്ബറിന്റെ ലേലം നടത്തുന്നത്. ലേലം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള 
ഉത്തരവ് ലഭിച്ചാലുടൻതന്നെ ആദായം എടുത്ത് തുടങ്ങാ 
വുന്നതാണ്. ലേലം നിലവിലുള്ള സർക്കാർ നിബന്ധനകൾക്ക് 
വിധേയമായിരിക്കും. ലേലത്തീയതി ദിവസം അവധിയാണെന്നു 
വരികിൽ അടുത്ത പ്രവൃത്തി ദിവസം ലേലം നടത്തുന്നതാണ്. 
താലൂക്കാഫീസ്, 

(ഒപ്പ്) 
കൊല്ലം. 

തഹശീൽദാർ 


